Kerala Gazette No. 20 dated 18th May 2010 . 
PART I 


Section iii 


കേരള സർക്കാർ 
നിയമ ( നിയമനിർമ്മാണം- എ ) വകുപ്പ് 


- വിജ്ഞാപനം 


2010 ജനുവരി 23 . 


നമ്പർ 20076 / ലെഗ്.എ2/2009 / നിയമം. 


തിരുവനന്തപുരം, 


1931 മാഘം 


3. 


2010 ജനുവരി 22 -ാം തീയതി കേരള ഗവർണ്ണർ വിളം ബ ര പ്പെ ടു ത്തിയ 
ഇനി പറയുന്ന ഓർഡിനൻസ് പൊതു ജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 

- കെ . ജോൺ ബ്രിട്ടോ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2010 - ലെ 6 -ാം നമ്പർ ഓർഡിനൻസ് 


2010 - ലെ അബ്കാരി ( ഭേദഗതി) ഓർഡിനൻസ് 


- ഭാരത റിപ്പബ്ളിക്കിന്റെ അറു പതാം സംവത്സ ര ത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


അബ്കാരി ആക്ട്, 1077 - ലെ 1 വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ഓർഡിനൻസ് 
പീഠിക - അബ്കാരി ആക്റ്റ്, 1077 - ലെ 1 ഇതി നു ശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കയാലും ; 

2009- ലെ അബ്കാരി ( ഭേദഗതി) ഓർഡിനൻസ് ( 2009- ലെ 26 ) 2009 ഡിസംബർ 6 -ാം 
തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 

- 2009 ഡിസംബർ29 -ാം തീയതി നടന്ന കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളന 
ത്തിൽ പ്രസ്തുത ഓർഡിനൻസിനു പകരം നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടു 
വരുന്നതിനുള്ള ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും 
കഴിയാതിരുന്നതിനാലും ; 

ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 2) -ാം ഖണ്ഡം ( എ ) 
ഉപഖണ്ഡ പ്രകാരം 2009- ലെ അബ്കാരി ( ഭേദഗതി) ഓർഡിനൻസ് ( 2009- ലെ 26 ) 
2010 ഫെബ്രുവരി 9 -ാം തീയതി പ്രാബല്യമില്ലാത്തതായിത്തീരുന്നതിനാലും ; 

- (പസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്താതിരിക്കുന്നപക്ഷം 
വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്നതിനാലും ; 

- കേരള സംസ്ഥാന നിയ മ സഭ സമ്മേള ന ത്തി ല ല്ലാ ത്ത തി നാലും താൻ 
സത്വര നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള ഗവർണ്ണർ 
ഇനി പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 

- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. ( 1) ഈ ഓർഡിനൻസിന് 2010 - ലെ അബ്കാരി 
( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 

- (2) 3 -ാം വകുപ്പ് 1996 , മാർച്ച് 30 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതും ശേഷിക്കുന്ന വ്യവസ്ഥകൾ 2009 ഡിസംബർ 7 -ാം തീയതി 
പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതുമാണ്. 


2. 1077 - ലെ 1 -ാം ആക്റ്റ്താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. ഈ 
ഓർഡിനൻസ് നില വി ലി രി ക്കുന്ന കാലത്ത് അബ്കാരി ആക്റ്റ്, 1077 - ലെ 1 
( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശിക്കപ്പെടുക) 3 മുതൽ 13 വരെ 
വകുപ്പുകളിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരി 
ക്കുന്നതാണ്. 


- 3. 6 -ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്ടിലെ 6 -ാം വകുപ്പിൽ, ( 1) -ാം 
ഉപവകുപ്പിനു ശേഷം ഇനി പറയുന്ന ക്ലിപ്ത നിബന്ധന കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്. 


- “എന്നാൽ ഈ ആക്റ്റിൽ എന്തു തന്നെ അട ങ്ങി യി രു ന്നാലും, മനുഷ്യരുടെ 
ഉപഭോഗ ത്തി നായുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കു ന്ന തി നു വേണ്ടി ഉപയോഗിക്കുന്ന 
റെക്ടിഫൈഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ അബ്സല്യൂട്ട്ആൾക്കഹോൾ ഉൾപ്പെടെയുള്ള 
എക്സ്ട്രാ നടൽ ആൽക്ക ഹോ ളിന്മേൽ ഇറ ക്കു മതി ഫീസ് ചുമ ത്തുവാൻ 
പാടുള്ളതല്ല. ”. 


4. 12 സി എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. - പ്രധാന ആക്റ്റിൽ, 12 ബി 
വകുപ്പിനുശേഷം, ഇനി പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 


“12സി ലേബലോ സെക്യൂരിറ്റി സ്റ്റിക്കറോ കപടാനുകരണം നടത്തുന്നതിനും 
വ്യാജനിർമ്മിതമോ കപടാനുകരണം നടത്തിയതോ വിൽക്കുന്നതും വാങ്ങുന്നതും 
സ്വീകരിക്കുന്നതും കൈവശം വയ്ക്കുന്നതും തുടങ്ങിയവയ്ക്കുള്ളനിരോധനം. 
(1) യാതൊരാളും, മദ്യത്തിന്റെ വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും 
ലേബലോ സെക്യൂരിറ്റി സ്റ്റിക്കറോ കപടാനുകരണം നടത്തുകയോ അറിഞ്ഞുകൊണ്ട് 
കപടാനുകരണം നട ത്തുന്ന പ്രകിയ യിൽ എന്തെങ്കിലും പങ്ക് വഹിക്കുകയോ 
ചെയ്യുവാൻ പാടുള്ളതല്ല. 

( 2 ) വ്യാജനിർമ്മിതമാണെന്നോ കപടാനുകരണം നടത്തിയതാണെന്നോ 
അറിഞ്ഞുകൊണ്ടോ, അങ്ങനെ വിശ്വസിക്കുവാൻ കാരണമുള്ളിടത്തോ യാതൊരാളും, 
മദ്യത്തിന്റെ വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും വ്യാജ നിർമ്മിതമോ 
കപടാനുകരണം നടത്തിയതോ ആയ ഏതെങ്കിലും ലേബലോ സെക്യൂരിറ്റി സ്റ്റിക്കറോ 
വിൽക്കുകയോമറ്റേതെങ്കിലും ആളിൽ നിന്നും വാങ്ങുകയോ സ്വീകരിക്കുകയോ 
മറ്റു വിധത്തിൽ ക്രയവിക്രയം നടത്തുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. 

( 3 ) യാതൊരാളും, ഏതെങ്കിലും വ്യാജ നിർമ്മിതമോ കപടാനുകരണം 
നടത്തിയതോ ആയ ലേബലോ സെക രിറ്റി സ്റ്റിക്കറോ അവ വ്യാജ നിർമ്മിതമോ 
കപടാനുകരണം നടത്തിയതോആണെന്നും മദ്യം വിൽക്കുന്നതിനായി അവ യഥാർത്ഥ 
മാണെന്ന വ്യാജേന ഉപയോഗിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണെന്നും അറിഞ്ഞു 
കൊണ്ടോ അങ്ങനെ വിശ്വസിക്കുവാൻ കാരണമുണ്ടെങ്കിലോ, അയാളുടെ കൈവശം 
വയ്ക്കുവാൻ പാടുള്ളതല്ല . 


( 4) യാതൊരാളും, ഏതെങ്കിലും യന്ത്രമോ ഉപകരണമോ അച്ചടി യന്തമോ 
കമ്പ്യൂട്ടറോ പ്രിന്ററോ സ്കാനറോ ഏതെങ്കിലും സമാന സാമഗ്രിയോ അവ, മദ്യവിൽപ്പന 
യ്ക്കാ യുള്ള ഏതെ ങ്കിലും ലേബലോ സെക രിറ്റി സ്റ്റിക്ക റോ വ്യാജ മാ യി 
നിർമ്മിക്കുന്നതിനോ കപടാനുകരണം നടത്തുന്നതിനോ ഉള്ള ആവശ്യത്തിന് ഉപയോഗി 
ക്കുന്നതിനായോ അങ്ങനെയുള്ള ആവശ്യത്തിന് ഉപയോഗിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള 
താണെന്ന് അറിഞ്ഞുകൊണ്ടോ വിശ്വസിക്കുവാൻ കാരണമുണ്ടെങ്കിലോ ഉണ്ടാക്കുകയോ 
വാങ്ങുകയോ വിൽക്കുകയോ കയ്യൊഴിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല . 

വിശദീകരണം. -- ഈ വകുപ്പിന്റെ ആവശ്യത്തിലേക്ക് “ കപടാനുകരണം നടത്തുക 
എന്ന പദപ്രയോഗത്തിന്, 1860 - ലെ ഇന്ത്യൻ ശിക്ഷാനിയമ സംഹിതയിലെ ( 1860 - ലെ 
45 -ാം കേന്ദ്ര ആക്ട്) 28 -ാം വകുപ്പിലെ അതേ അർത്ഥം ഉണ്ടായിരിക്കുന്നതാണ്. . 
- 5. 15 സി വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 15 സി വകുപ്പിൽ, 

- ( എ ) വിശദീകരണം 1- ൽ “ പൊതു യാത്രാവാഹ ന ത്തിന്റെ എന്ന 
വാക്കു കൾക്കു പകരം “ പാ തു യാത്രാവാഹ ന ത്തിന്റെ യോ ചരക്കു 
വാഹനത്തിന്റെയോ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

( ബി ) വിശ ദീ ക രണം II - ന് പകരം ഇനി പറയുന്ന വിശ ദീക രണം 
ചേർക്കേണ്ടതാണ്, അതായത്: 

“വിശദീകരണം II . - വിശദീകരണം I- ന്റെ ആവശ്യത്തിലേക്കായി, “ പൊതു 
യാതാവാഹ ന ം അല്ലെങ്കിൽ ചരക്ക് വാഹനം” എന്നാൽ യാത്രക്കാരെ 
അല്ലെങ്കിൽ ചരക്കുകൾ വഹിച്ചു കൊ ണ്ടു പോ കു ന്ന തിനു വേണ്ടി ഒരു 
വാഹനം മൊത്തത്തിലുപയോഗിക്കുന്നതിലേക്കായി പ്രകടമായോ വ്യംഗ്യമായോ ഉള്ള ഒരു 
കരാറോടുകൂടിയോ അല്ലാതെയോ ഒരു നിശ്ചിതമോ സമ്മതിച്ചതോ ആയ നിരക്കിലോ, 
തുകയ്ക്കോ, വാടകയ്ക്ക് അല്ലെങ്കിൽ പ്രതിഫലത്തിന് ഉപയോഗിക്കുന്ന വാഹനവും 
ഏതെങ്കിലും പൊതു സ്ഥലത്തുള്ള ഒരു സ്വകാര്യ വാഹനം ഉൾപ്പെടെയും എന്ന് 
അർത്ഥമാകുന്നു . 

- 6. 30 എ . എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. - - പ്രധാന ആക്ടിലെ 30 -ാം 
വകുപ്പിനുശേഷം, ഇനി പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്. അതായത്: 

“30 എ . കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിന്റെ ആവശ്യത്തിലേക്കായി 
അബ്കാരി ഉദ്യോഗസ്ഥർക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സമാനമായ അധികാരങ്ങൾ 
ഉണ്ടാ യി രി ക്കു ന്ന താ ണെന്ന്. ഈ ആക്റ്റിൻകീഴിലുള്ള കുറ്റ കൃ്യ ത്യ ങ്ങ ളു ടെ 
അന്വേഷണ ത്തിന്റെ ആവശ്യത്തിലേക്കായി 1973 - ലെ കിമിനൽ നട പടി നിയ മ 
സംഹിതയ്ക്ക് ( 1974 - ലെ 2 -ാം കേന്ദ്ര ആക്ട്) കീഴിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള 
അതേ അധികാരങ്ങൾ അബ്കാരി ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിരിക്കുന്നതാണ്. ”. 

7. 53 ബി എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. - പ്രധാന ആക്റ്റിൽ, 53 എ 
വകുപ്പിനുശേഷം, ഇനി പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “ 53 ബി . പിടിച്ചെടുക്ക പ്പെട്ട വസ്തു ക്ക ളിന്മേൽ കോടതികൾക്കുള്ള 
അധികാരികത . - ഏതെങ്കിലും കുറ്റം ചെയ്യുന്നതിന് ഉപയോഗിച്ച് ഏതെങ്കിലും 
വാഹനമോ മറ്റ് ഗതാഗത ഉപാധിയോ ഈ ആക്ട് പ്രകാരം പിടിച്ചെടുക്കുകയോ 


E 


തടഞ്ഞുവയ്ക്കുകയോ ചെയ്യുമ്പോഴെല്ലാം, അത് താൽക്കാലികമായി വിട്ടുകൊടുക്കേണ്ട 
താണെന്ന്ഏതെങ്കിലും കോടതി കണ്ടെത്തുകയാണെങ്കിൽ, അങ്ങനെയുള്ള വാഹന 
ത്തിനോ ഗതാഗത ഉപാധിക്കോ എക്സൈസ് വകുപ്പിലെ മെക്കാനിക്കൽ എഞ്ചിനീയറോ 
സംസ്ഥാന പൊതുമരാമത്തുവകുപ്പിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പദവിയിലോ അതിനുമുകളിലോ ഉള്ള ഏതെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറോ 
അപ്രകാരമുള്ള വാഹനത്തിന്റെയോ ഗതാഗത ഉപാധിയുടെയോ കമ്പോളവിലയ്ക്ക് 
തുല്യമായ തുകയ്ക്ക് ക്യാഷ് സെക്യൂരിറ്റിയായി മതിയായത ബോണ്ട്, എഴുതി ഒപ്പിട്ട് 
പൂർത്തീകരിക്കണമെന്നുള്ള നിർദ്ദേശത്തോടെ ആവശ്യപ്പെടുമ്പോൾ അങ്ങനെയുള്ള 
വാഹനമോ ഗതാഗത ഉപാധിയോ കോടതി മുമ്പാകെയോ പ്രാധികാരം ചെയ്യപ്പെട്ട 
ഉദ്യോഗസ്ഥൻ മുമ്പാകെയോ ഹാജരാക്കുന്നതിനുവേണ്ടി അത് താൽക്കാലികമായി 
വിട്ടുകൊടുക്കേണ്ടതും അപ്രകാരമുള്ള ഉത്തരവ് ഈ ആക്ടിലെ 67 ബി വകുപ്പു 
പ്രകാരം നടപടി എടുക്കു ന്ന തിനോ തുടരു ന്ന തിനോ പാധികാ ര പ്പെടു ത്തിയ 
ഉദ്യോഗസ്ഥനെ തടയുന്നതല്ലാത്തതുമാകുന്നു. . 

8. 55 സി മുതൽ 55 എച്ച്വരെയുള്ള പുതിയ വകുപ്പുകൾ കൂട്ടിച്ചേർക്കൽ. 
പ്രധാന ആക്റ്റിൽ, 55 ബി വകുപ്പിനുശേഷം, ഇനി പറയുന്ന വകുപ്പുകൾ കൂട്ടിച്ചേർക്കേണ്ട 
താണ്, അതായത്: 

“ 55സി. ലേബലി ന്റെയോ സെക്യൂ രിറ്റി സ്റ്റിക്കറിന്റെയോ കപടാ നുകരണം 
നടത്തുന്നത്, വിൽക്കുന്നത് മുതലായവയ്ക്കുള്ള ശിക്ഷ . ഈ ആക്ടിലെ 12സി വകുപ്പിലെ 
വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരാളേയും, ക്ഷമതയുള്ള ഒരു കോടതി മുമ്പാകെയുള്ള 
കുറ്റസ്ഥാപനത്തിന്മേൽ, അഞ്ചുവർഷം വരെ ആകാവുന്ന തടവോ ഒരു ലക്ഷം രൂപ് 
വരെ യാ കാ വു ന്ന പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ നൽകി 
ശിക്ഷിക്കപ്പെടേണ്ടതാണ്. 

55ഡി. കുറ്റകരമായ ഗൂഢാലോചനയ്ക്കുള്ള ശിക്ഷ . - ഈ ആക്ട് പ്രകാരം 
നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിരണ്ടോ അതിലധികമോ ആളുകൾ ചെയ്യുന്നതിനോ 
ചെയ്യിപ്പിക്കുന്നതിന് ഇടയാക്കുന്നതിനോ സമ്മതിക്കുകയും ആ കരാറിലെ കക്ഷികളിൽ 
ഏതെങ്കിലും ഒരാളോ ഒന്നിലധികം ആളുകളോ അങ്ങനെയുള്ള കരാറിനനുസൃതമായി 
നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്യുകയും ചെയ്താൽ അങ്ങനെയുള്ള ഒരു കരാർ, 
ഈ ആക്ട് പ്രകാരം, കുറ്റകരമായ ഒരു ഗൂഢാലോചന ആസൂത്രണം ചെയ്തതെന്നും 
കുറ്റകരമായ ഗൂഢാലോചനയിലെ കക്ഷികളിലെ ഓരോ ആളേയും, കുറ്റസ്ഥാപനത്തിന്മേൽ, 
പ്രസ്തുത കുറ്റം ചെയ്തതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള അതേ ശിക്ഷ തന്നെ നൽകി 
ശിക്ഷിക്കപ്പെടേണ്ടതുമാണ്. 

- 55ഇ. സാധനങ്ങളിൽ വ്യാജമായ ചിഹ്നം രേഖപ്പെടുത്തുന്നതിനോ വ്യാജമായ 
വസ്ത ചിഹ്നം ഉപയോഗിക്കുന്നതിനോ ഉള്ള ശിക്ഷ . - ( എ ) മദ്യമോ ലഹരിയുള്ള 
ഔഷധമോ വഹിക്കുന്ന ഏതെങ്കിലും പെട്ടിയിലോ പൊതിയിലോ മറ്റ് പാത്രത്തിലോ 
ഏതെങ്കിലും വാഹനത്തിലോ ചരക്കുകളിലോ മറ്റ് ജംഗമവസ്തുവിലോ അടയാളം 
രേഖപ്പെടുത്തുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള പെട്ടി, പൊതി, പാത്രം അല്ലെങ്കിൽ 
വാഹനം അല്ലെങ്കിൽ ചരക്കുകൾ അല്ലെങ്കിൽ അപ്രകാരമുള്ള വസ്ത , അപ്രകാരം 
അടയാളപ്പെടുത്തപ്പെട്ട വസ്തുവോചരക്കുകളോ, അത് ആർക്ക് സ്വന്തമല്ലയോ അത്, 
മനഃപൂർവ്വം അയാൾക്ക് സ്വന്തമാണെന്ന് ന്യായമായി വിശ്വസിക്കപ്പെടാൻ ഇടയാക്കുന്ന 
വിധത്തിൽ, ഉപയോഗിക്കുകയോ അവയെ ഒരു സാങ്കൽപ്പിക വ്യക്തിയുടെ പേരിൽ 
ചിഹ്നം രേഖപ്പെടുത്തുകയോ ചെയ്യുന്ന ; അല്ലെങ്കിൽ 


( ബി ) ഈ വകുപ്പിലെ ( എ ) ഖണ്ഡത്തിൽ വിവരിച്ചിട്ടുള്ള വാഹനത്തിന്റെയോ 
മറ്റ് സാധനങ്ങളുടെയോ യഥാർത്ഥ ഉടമസ്ഥനെ തിരിച്ചറിയാതിരിക്കുന്നതിനുവേണ്ടിയോ 
നിയമപരമായ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും അതിന്റെ മറ്റ് പരിണിത ഫലങ്ങളിൽ 
നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടിയോ അസ്സലായതോ യഥാർത്ഥ മാ യതോ ആയ 
ചിഹ്നത്തെ നീക്കം ചെയ്യുകയോ വ്യത്യാസപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന, 
ഏതൊരാളും, കുറ്റസ്ഥാപനത്തിന്മേൽ, മൂന്നുവർഷം വരെയാകാവുന്ന തടവോ ഒരു ലക്ഷം 
രൂപ വ രെ യാ കാ വുന്ന പിഴയോ അല്ലെങ്കിൽ അവ രണ്ടും കൂടിയോ നൽകി 
ശിക്ഷിക്കപ്പെടേണ്ടതാണ്. 

വിശദീകരണം: - ഈ വകുപ്പിന്റെ ആവശ്യത്തിലേക്കായി, ഒരു വാഹനത്തിന്റെ 
ഏതെങ്കിലും ഭാഗത്ത്ആലേഖനം ചെയ്തിട്ടുള്ള എഞ്ചിൻ നമ്പരും ചേസിസ് നമ്പരും 
ഒരു വസ്ത ചിഹ്നമായി കരുതപ്പെടേണ്ടതാണ്. 

55എഫ്. 55ഇ വകുപ്പിൽ വിവരിച്ചിട്ടുള്ള സാധനങ്ങൾ കൈവശം വയ്ക്കുന്നതിനുള്ള 
ശിക്ഷ . - മദ്യമോ ലഹരിയുള്ള ഔഷധമോ ക്രയവിക്രയം ചെയ്യുന്നതിന് ഉപയോഗിച്ചിട്ടു 
ള്ളതോ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതോ ആയ 55ഇ വകുപ്പിൽ വിവരിച്ചിട്ടുള്ള 
വസ്തുവോചരക്കുകളോ വാഹനമോ മറ്റ് സാധനങ്ങളോ അപ്രകാരം ചെയ്യുന്നത് 
നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞുകൊണ്ട് കൈവശത്തിലോ നിയന്ത്രണത്തിലോ വയ്ക്കുന്ന 
ഏതൊരാളും കുറ്റസ്ഥാപനത്തിന്മേൽ, മേൽപ്പറഞ്ഞ വകുപ്പിൻകീഴിൽ വിനിർദ്ദേശിച്ചിരി 
ക്കുന്ന കുറ്റത്തിന് നൽകുന്ന അതേ ശിക്ഷ നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. 

- 55ജി. വ്യാജ രേഖകൾ ഉണ്ടാക്കുന്നതിനോ ഉപയോഗിക്കുന്നതിനോ ഉള്ള ശിക്ഷ - 
ഏതെങ്കിലും മദ്യമോ ലഹരിയുള്ളഔഷധമോ ഉൽപ്പാദിപ്പിക്കണമെന്നോ സംഭരിക്കണ 
മെന്നോ വിൽക്കണമെന്നോ പരിവഹണം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ ആക്റ്റോ 
അതിൻ കീഴിൽ ഉണ്ടാക്കിയ ചട്ടങ്ങളോ പുറപ്പെടുവിച്ച വിജ്ഞാപനമോ പ്രകാരം 
നിരോധിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെന്നോ അല്ലെങ്കിൽ 
അപ്രകാരമുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്നതിനും, നിയമപരമായ 
ഉത്തരവാദിത്വങ്ങളിൽ നിന്നും മറ്റു പരിണിതഫലങ്ങളിൽനിന്നും രക്ഷപ്പെടണമെന്നും 
ഉള്ള ഉദ്ദേശത്തോടുകൂടി നേരുകേടായോ വഞ്ചനാപൂർവ്വകമായോ നിയമപരമായ 
പ്രാധികാരമില്ലാതെയോ ഏതെങ്കിലും രേഖ ഉണ്ടാക്കുകയോ, അങ്ങനെയുള്ള രേഖയോ 
അതിന്റെ ഭാഗമോ നിയമപരമായ ഒരു അധികാരസ്ഥാനത്താൽ ഉണ്ടാക്കിയതാണെന്ന് 
വിശ്വസിക്കാൻ ഇടയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അതിന്റെ ഉള്ളടക്കത്തിൽ മാറ്റം 
വരു ത്തു കയോ അല്ലെങ്കിൽ സ്വമേ ധ യായോ മറ്റൊ രാ ളാലോ അപകാ രമുള്ള 
ആവശ്യങ്ങൾക്കായി ഉണ്ടാക്കിയ അങ്ങനെയുള്ള രേഖയോ അതിന്റെ ഭാഗമോ, അത് 
വ്യാജ രേ ഖ യാ ണന്നോ യഥാർത്ഥ രേഖ യ ല്ലെന്നോ ഉള്ള അറി വോടു കൂടി 
ഉപയോഗിക്കുകയോ ചെയ്യുന്ന ഏതൊരാളും, കുറ്റസ്ഥാപനത്തിന്മേൽ, മൂന്ന് വർഷം വരെ 
യാകാവുന്ന തടവോ ഒരു ലക്ഷം രൂപ വരെയാകാവുന്ന പിഴയോ അല്ലെങ്കിൽ ഇവ 
രണ്ടും കൂടിയോ നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. 

വിശ ദീ ക രണം I. ഈ വകുപ്പ് പ്രകാരം, മറിച്ചു തെളിയിക്കപ്പെടുന്നതുവരെ 
വ്യാജമാണെന്നോ യഥാർത്ഥമല്ലെന്നോ ഉള്ള അറിവോടെയാണ് അങ്ങനെയുള്ള രേഖ ആ 
ആൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് അനുമാനിക്കേണ്ടതാണ്. 

വിശദീകരണം II . ഈ വകുപ്പിൽ, “ രേഖ ” എന്ന വാക്കിന്, ഈ ആക്റ്റിലെ 
മറ്റേതെങ്കിലും വകുപ്പിൽ മറിച്ച് എന്തെങ്കിലും വിനിർദ്ദേശിച്ചിട്ടില്ലാത്ത പക്ഷം, 1872 - ലെ 


ഇന്ത്യൻ തെളിവ് നിയമത്തിലെ ( 1872 - ലെ 1 -ാം ആക്റ്റ്) 3 -ാം വകുപ്പിലുള്ള അതേ 
അർത്ഥം ഉണ്ടായിരിക്കുന്നതാണ്. 

55 എച്ച്. നിയമവിരുദ്ധമായ പരസ്യത്തിനുള്ള ശിക്ഷ . - ഏതെങ്കിലും മദ്യമോ 
ലഹരിയുള്ള ഔഷധമോ ഉപയോഗിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതോ അത് വാഗ്ദാനം 
ചെയ്യുന്നതോ ആയ ഏതെങ്കിലും പരസ്യം അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ 
നൽകുകയോ ചെയ്യുന്ന ഏതൊരാളേയും ആറ് മാസക്കാലം വരെയാകാവുന്ന തടവോ 
ഇരുപത്തയ്യായിരം രൂപ വരെയാകാവുന്ന പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ 
നൽകി ശിക്ഷിക്കപ്പെടേണ്ടതാണ് : 

എന്നാൽ വിൽപ്പന കേന്ദ്ര ങ്ങ ളിൽ ഉപഭോക്താക്കളുടെ അറിവിലേക്കായി 
പ്രദർശിപ്പിച്ചിട്ടുള്ള വിലവിവരപട്ടികയ്ക്ക് ഈ വകുപ്പ് ബാധകമാകുന്നതല്ല. ”. 

9 . 56 -ാം വകു പ്പിന്റെ ഭേദ ഗതി. - പ്രധാന ആക്റ്റിലെ 56 -ാം വകുപ്പിൽ, 
“രണ്ടായിരം രൂപ എന്ന വാക്കുകൾക്ക് പകരം “ ഇരുപത്തയ്യായിരം രൂപ ” എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

10 . 57 -ാം വകുപ്പിന്റെ ഭേദ ഗതി. - പധാന ആക്റ്റിലെ 57 -ാം വകു പ്പ് 
( എ ) ഖണ്ഡത്തിൽ “അന്യ ” എന്ന വാക്ക് വിട്ടുകളയേണ്ടതാണ്. 

-- 11. 62 എന്ന പുതിയ വകുപ്പ് ചേർക്കൽ. -- പ്രധാന ആക്ടിലെ 61-ാം വകുപ്പിന് 
ശേഷം, ഇനി പറയുന്ന വകുപ്പ് കൂട്ടി ചേർക്കേണ്ടതാണ്, അതായത്: 

“62 പൊതുലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിനായി പല ആളുകൾ ചേർന്ന് 
ചെയ്യുന്ന കുറ്റം. - എല്ലാപേരുടെയും പൊതുലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിനായി പല 
ആളുകൾ ചേർന്ന്, ഈ ആക്റ്റിൻകീഴിലുള്ള ഒരു കുറ്റം ചെയ്യുമ്പോൾ അവരിൽ ഓരോ 
ആളും സ്വയം ആ കുറ്റം ചെയ്താൽ അപരാധിയാകുമായിരുന്നു എന്നതുപോലെ ഓരോ 
ആളും ആ കുറ്റത്തിന് അപരാധിയാകുന്നതാണ്.”. 

12 . 67 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 67 -ാം വകുപ്പിൽ, 

- ( എ ) നിലവിലുള്ള ശീർഷകത്തിനുപകരം, ഇനി പറയുന്ന ശീർഷകം 
ചേർക്കേണ്ടതാണ്, അതായത്: 

“ പിഴ ചുമത്തുന്നതിനുള്ള അധികാരം. ; 

( ബി ) (1 ) -ാം ഉപവകുപ്പിന് പകരം, ഇനിപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: 


“ (1) ഈ ആക്റ്റിൻകീഴിൽ ഉണ്ടാക്കിയ ഏതെങ്കിലും ചട്ടം ലംഘിച്ചതിന്, ഈ 
ആക്ട് പ്രകാരം നൽകപ്പെട്ട ഒരു ലൈസൻസോ പെർമിറ്റോ ഉള്ള ഏതൊരാളുടെമേലും, 
ചട്ടങ്ങളിൽ നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരം അങ്ങനെയുള്ള പിഴ ചുമത്തുന്നതിന് 
കമ്മീഷണർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്: 

എന്നാൽ ആ ആൾക്ക് പറയുവാനുള്ളത് പറയുവാൻ ഒരു അവസരം നൽകാതെ, 
ഈ വകുപ്പ് പ്രകാരം ഏതെങ്കിലും പിഴ ചുമത്തിക്കൊണ്ടുള്ള യാതൊരു ഉത്തരവും 
പുറപ്പെടുവിക്കുവാൻ പാടുള്ളതല്ല. ”. 


- 13. 67എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. - - പ്രധാന ആക്ടിലെ 67 -ാം 
വകുപ്പിനുശേഷം, ഇനി പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“67 എ . കുറ്റങ്ങൾ രാജിയാക്കുന്നതിനുള്ള അധികാരം - ( 1) എക്സൈസ് 
കമ്മീഷണർക്കോ ബന്ധപ്പെട്ട ജില്ലയിലെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്കോ 
ഗസറ്റ് വിജ്ഞാപനം വഴി സർക്കാർ ഇതിലേക്ക് പ്രത്യേകമായി അധികാരപ്പെടുത്തിയ 
ഏതെങ്കിലും അബ്കാരി ആഫീസർക്കോ, ( 1) -ാം കോളത്തിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള 
ഏതെ ങ്കിലും കുറ്റ ങ്ങ ൾ ചെയ്തിട്ടുണ്ടെന്ന് ന്യായ മായി സംശ യി ക്ക പ്പെടുന്ന 
ഏതൊരാളിൽനിന്നും, ഏതൊരു കുറ്റമാണോ ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് രാജിയാക്കുന്നതി 
നായി താഴെ പട്ടികയിൽ (3 ) -ാം കോളത്തിൽ പറഞ്ഞിട്ടുള്ള തുക സ്വീകരിക്കാവുന്നതും, 
കണ്ടുകെട്ടലിന് വിധേയമായിരിക്കുന്ന ഏതെങ്കിലും വസ്തു പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 
അതിന് അങ്ങനെയുള്ളഉദ്യോഗസ്ഥൻ കണക്കാക്കിയിട്ടുള്ള വില നൽകുന്നതിന്മേൽ 
അത് വിട്ടുകൊടുക്കാവുന്നതുമാണ്. 


പട്ടിക 


കുറ്റം 


ആക്ടിലെ തൽസ്ഥാനീയ രാജിയാക്കൽ ഫീസ് 
- വകുപ്പ് 

(രൂപയിൽ) 
- (2) 


5 , 000 


വിജ് ഞാ പനം വഴി സർക്കാർ 
നി ർ ണ്ണ യി ക്ക പ്പെട്ട അ ള വിൽ 
അ ധികമാ യി മദ്യമോ ലഹരി 
മരുന്നോ പരിവഹണം ചെയ്യുന്നത് 


5 , 000 


നിർണ്ണ യി ക്ക പ്പെട്ട അ ള വിൽ 
അധിക മായി മദ്യമോ ലഹരി 
മരുന്നോ കൈവശം വയ്ക്കുന്നത് 


15 എ 


5 , 000 


18 വയസ്സിനു താഴെ പ്രായമുള്ള 
ആളു ക ളു ടെ മദ്യം കഴിക്കൽ 
അല്ലെങ്കിൽ ഉപയോഗം 


15 ബി 


5 ,000 


18 വയസ്സിനു താഴെ പ്രായമുള്ള 
ആളിന് മദ്യം വിൽക്കുന്നത് 


15 സി 


5 , 000 


പൊതുസ്ഥലങ്ങളിൽ വച്ച് മദ്യം 
കഴിക്കൽ 


(2) 


- (3 ) 


55 ( ഡി ) 


10 , 000 


ഈ ആക്റ്റോ ആക്ട് പ്രകാരം 
ഉണ്ടാ ക്കി യിട്ടുള്ള ചട്ട ങ്ങ ളോ 
ഏതെങ്കിലും ഉത്തരവോ ലംഘിച്ചു 
കൊണ്ട്ഏതെങ്കിലും കള്ളുൽപാദിത 
വൃക്ഷം ചെത്തുകയോ ചെത്തുവാൻ 
ഇടയാക്കുകയോ ചെയ്യുന്നത് 


55 ( ഇ ) 


10 , 000 


ഈ ആക്റ്റോ ആക്ട് പ്രകാരം 
ഉ ണ്ടാ ക്കി യിട്ടുള്ള ചട്ട ങ്ങ ളോ 
ഏതെങ്കിലും ഉത്തരവോ ലംഘിച്ചു 
കൊണ്ട്ഏതെങ്കിലും വൃക്ഷത്തിൽ 
നിന്നും കള്ള് എടു ക്കു കയോ 
എടുക്കുവാൻ ഇടയാക്കുകയോ 
ചെയ്യുന്നത് 


- 


56 


ലൈസൻസിയുടെയും മറ്റും നടപടി 
ദൂഷ്യം 


25 ,000 


- 56 എ (2) 


5 ,000 


ബിസിനസ്സിന്റെയോ, നിർമ്മിക്കുന്ന 
തിന്റെയോ സ്റ്റോക്ക്ചെയ്യുന്നതിന്റെയോ 
പരി സ ര ങ്ങ ളിൽ വച്ച്, ഉത്തമ 
വിശ്വാസത്തോടുകൂടിയ ഔഷധ 
കൂട്ടുക ളൊ ഴി കെ യുള്ള മദ്യമോ 
ലഹരി മരുന്നോ അടങ്ങുന്ന 
മരുന്നുകളുടെ ഉപഭോഗം 


( 2 ) (1) -ാം ഉപവകുപ്പിൻകീഴിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള ഒരു കുറ്റം ഉൾപ്പെടുന്ന 
ഏതെങ്കിലും വ്യവഹാരം ഒരു കോടതി മുമ്പാകെ നിലവിലിരിക്കുകയാണെങ്കിൽ, ആ 
കുറ്റം അങ്ങനെയുള്ള കോടതിയുടെ അനുമതിയോടുകൂടി രാജിയാക്കാവുന്നതും 
അതിന്മേൽ എടുത്ത നടപടിയുടെ ഒരു റിപ്പോർട്ട് കോടതി മുമ്പാകെ ഫയൽ 
ചെയ്യേണ്ടതുമാണ്. 


(3 ) (1) -ാം ഉപവകുപ്പ് പ്രകാരം ഈ ആവശ്യത്തിലേക്കായി അധികാരപ്പെടുത്തിയിട്ടുള്ള 
ഉദ്യോഗസ്ഥന്, അതതു സംഗതി പോലെ, അങ്ങ നെ യുള്ള തുക യോ , വിലയോ 
അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ നൽകുന്നതിന്മേൽ, കുറ്റാരോപണം ചെയ്യപ്പെട്ടിട്ടുള്ള 
ആളെ, അയാൾ കസ്റ്റഡിയിലാണെങ്കിൽ, മോചിപ്പിക്കേണ്ടതും, പിടിച്ചെടുത്ത വസ്ത 
വിട്ടുകൊടുക്കേണ്ടതും ആ ആൾക്കോ വസ്തുവിനോ എതിരായി യാതൊരു തുടർന്നുള്ള 
നടപടികളും സ്വീകരിക്കുവാൻ പാടില്ലാത്തതുമാണ്. 


| 10 


വിശദീകരണം: - ഈ വകുപ്പിന്റെ ആവശ്യത്തിലേക്കായി “രാജിയാക്കുക” എന്ന 
വാക്കിന് കുറ്റങ്ങൾ രാജിയാക്കുക എന്നർത്ഥമാകുന്നു. . 


14. റദ്ദാക്കലും ഒഴിവാക്കലും. ( 1) 2009 - ലെ അബ്കാരി ( ഭേദഗതി) ഓർഡിനൻസ് 
(2009 - ലെ 26) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു. 


- (2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻ കീഴിൽ ചെയ്ത ഏതെങ്കിലും കാര്യമോ എടുത്ത 
ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന 
ആക്റ്റിൻ കീഴിൽ ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


ആർ. എസ്. ഗവായ്, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ) 


എൻ. കേശവൻ നമ്പൂതിരി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


